O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


നമ്പർ 


43 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9747 


Revenue Department 


02th November 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ing3-13595 / 2021 


08-09-2021 


അപേക്ഷ 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർകൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

എസ് വിജയചന്ദ്രൻ 
മലയിൻകീഴ് പി ഒ പൊറ്റയിൽ ശരണ്യ നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കുവാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വിളവൂർകൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലതിക എസ് , മലയിൻകീഴ് പി ഒ പൊറ്റയിൽ ശരണ്യ നിവാസിൽ , ബോധിപ്പിച്ച 

വിളവൂർകൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലതിക എസ് 


ഭാര്യ 


57 


2 


കിരൺ വി എൽ 


മകൻ 


33 


3 


ശരണ്യ വി എൽ 


മകൾ 


29 


4 


ജഗദമ്മ 


അമ്മ 


88 


ing3-12085 / 2021 


07-09-2021 


02 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി ലാസർ ഉറിയാക്കോട് പി 
ഒ കുന്നുവിള തടത്തരികത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറ പേരിൽ ലഭിക്കുവാനുള്ള അനുകൂല്യങ്ങൾക്കും 
മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതൻറെ 
മകൻ ജോണി എൽ , ഉറിയാക്കോട് പി ഒ കുന്നുവിള തടത്തരികത്ത് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
05-1990 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുധ പി 


മകൾ 


50 


2 


മകൻ 


41 


3 


മകന്റെ ഭാര്യ 


43 


ജോണി എൽ 
പുഷ്പസെലിൻ ആർ ( മരണപ്പെട്ട മകൻ 
ക്രിസ്തു ദാസിൻഭാര്യ ) 
രേഷ് പി സി ( ടി മകൾ ) 


4 


പൗത്രി 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9748 


KERALA GAZETTE 


Part III 


5 


അമൽദാസ് പി സി ( ടി മകൻ } 


പൗത്രൻ 


20 


ing3-13729 / 2021 


22-09-2021 


കാട്ടാക്കട താലൂക്കിൽ വീരങ്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്രൻ നായർ കെ കാട്ടാക്കട പി ഒ 
മുതിയാവിള കാക്കകോണം സന്തോഷ് ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വീരണകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ പുഷ്പകുമാരി കെ എൻ , കാട്ടാക്കട പി ഒ മുതിയാവിള കാക്കകോണം സന്തോഷ് 
ഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ വീരങ്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


66 


പുഷ്പകുമാരി കെ എൻ 
| സന്തോഷമാർ ആർ പി 


2 


മകൻ 


46 


3 


മകൻ 


44 


സജീവ്കുമാർ ആർ പി 
സരിതകുമാരി ആർ പി 


4 


| മകൾ 


43 


893-13822 / 2021 


22-09-2021 


അപേക്ഷ 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കമലമ്മ ആർ കുട്ടമല പി ഒ 
വാഴിച്ചൽ അമ്മണംപാറ കിഴക്കേക്കര പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റശേഖരമംഗലം 
വില്ലേജിൽ പരേതയുടെ മകൻ പി പാപ്പച്ചൻ , കുട്ടമല പി ഒ വാഴിച്ചൽ അമ്മണംപാറ കിഴക്കേക്കര പുത്തൻ വീട്ടിൽ , ബോധിപ്പിച്ച 

ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് മകൻ ജോയി എന്നിവർ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി പാപ്പച്ചൻ 


മകൻ 


59 


ing3-14561 / 2021 


29-09-2021 


കാട്ടാക്കട താലൂക്കിൽ വാഴിച്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി കൃഷ്ണൻ കുട്ടമല പി ഒ ഇന്ദുഭവനിൽ 
എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾക്കും മാറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴിച്ചൽ വില്ലേജിൽ പരേതൻറെ മകൾ ഇന്ദു സി കെ , 
കുട്ടമല പി ഒ ഇന്ദുഭവനിൽ , ബോധിപ്പിച്ച അപേക്ഷ വാഴിച്ചൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9749 


Revenue Department 


02th November 2021 


വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രിക ജെ 


ഭാര്യ 


57 


2 


ഇന്ദു സി കെ 


മകൾ 


25 


ing3-14029 / 2021 


05-10-2021 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അംബിക ദേവി കെ ഒറ്റശേഖരമംഗലം പ 
1 ഒ ആര്യൻ കോട് അംബിക സദനത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കുവാനുള്ള 
അനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ 
പരേതയുടെ മകൻ ഗോപാലകൃഷ്ണൻ നായർ എൽ , ഒറ്റശേഖരമംഗലം പി ഒ ആര്യൻകോട് അംബിക സദനത്തിൽ , 

, 
ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഗോപാലകൃഷ്ണൻ നായർ എൽ 


മകൻ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9750 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ng3-13602 / 2021 


08-09-2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ നായർ കെ പുളിയറക്കോണ 
ം പി ഒ ചെങ്കോട്ടുകോണം ശ്രീവിശാഖ് എന്ന വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ജയപുഷ്കല എസ് , പുളിയറക്കോണം പി ഒ ചെല്ലോട്ടുകോണം ശ്രീവിശാഖ് എന്ന 
വിലാസത്തിൽ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ , കുമ്പളം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


63 


2 


മകൻ 


41 


ജയപുഷ്കല എസ് 
ജയമോഹനൻ നായർ എസ് 
ജയലക്ഷ്മി ജെ എസ് 
പങ്കജാക്ഷി ' അമ്മ 


3 


മകൾ 


39 


4 


അമ്മ 


92 


ing3-13579 / 2021 


08-09-2021 


കാട്ടാക്കട താലൂക്കിൽ അമ്പൂരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

എം യു കുര്യാക്കോസ് 
അമ്പൂരി പി ഒ മതിലകത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള അനുകൂല്യങ്ങൾക് 
വേണ്ടിയും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പൂരി വില്ലേജിൽ 
പരേതൻറെ ഭാര്യ അന്നമ്മ കുര്യാക്കോസ് , അമ്പൂരി പി ഒ മതിലകത്ത് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അമ്പൂരി , മരട് , 
ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . രതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അർ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


അന്നമ്മ കുര്യാക്കോസ് 
ലിജി ഷിബു 
| ലെനി റോയി 


മകൾ 


49 


3 


മകൾ 


46 


4 


ലിജോ കുര്യാക്കോസ് 


മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9751 


Revenue Department 


02th November 2021 


5 


ലിബിൻ എം കെ 


മകൻ 


40 


in93-12943 / 2021 


07-09-2021 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സതികുമാർ ജെ പൂഴനാട് പി 
ഒ കടമ്പറ നിരപ്പിൽ പുത്തൻവീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് 
വേണ്ടിയും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റശേഖരമംഗലം വില്ലേജിൽ 
പരേതൻറെ സഹോദരൻ വിക്ടർ ജെ , പൂഴനാട് പി ഒ കടമ്പറ നിരപ്പിൽ പുത്തൻവീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ 
ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-07-2021 ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഹോദരി 


50 


2 


സഹോദരൻ 


49 


ശോഭന എസ് 
| വിക്ടർ ജെ 
ക്രിസ്റ്റൽ ബായ് എസ് 
സുഹൃത ഭായി എസ് 


3 


സഹോദരി 


47 


4 


സഹോദരി 


44 


ing3-10087 / 2021 


23-09-2021 


കാട്ടാക്കട താലൂക്കിൽ അമ്പൂരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ റ്റി തോമസ് അമ്പൂരി പി ഒ 
തെക്കേൽ ഹൗസിൽ എന്നയാളുടെ അവകാശികൾക്ക് 

അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾക്കും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പൂരി വില്ലേജിൽ പരേതൻറെ ഭാര്യ 
മറിയാമ്മ ജോൺ , അമ്പൂരി പി ഒ തെക്കേൽ ഹൗസിൽ , ബോധിപ്പിച്ച അപേക്ഷ അമ്പൂരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-03-2021 - ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മറിയാമ്മ ജോൺ 


ഭാര്യ 


62 


2 


മെജോ ജോൺ 


മകൻ 


39 


3 


| ലിജോ ജോൺ 


| മകൻ 


33 


: എ 3-13850 / 2021 


22-09-2021 


പേയാട 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൈക്കിൾ എസ് ലില്ലിബായി കെ 
പി ഒ ഹൈസ്കൂൾ വാർഡ് പ്ലാവിള കുരിശടയാളം വീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9752 


KERALA GAZETTE 


Part III 


ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ 
വില്ലേജിൽ പരേതരുടെ മകൾ ലൂസി മറീന എസ് , പേയാട് പി ഒ ഹൈസ്കൂൾ വാർഡ് പ്ലാവിള കുരിശടയാളം വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 27-11-2020ലും 2-7-2020 - ലും മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലൂസി മറീന എസ് 


മകൾ 


62 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9753 


Revenue Department 


02th November 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ing3-13607 / 2021 


07-09-2021 


66 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രൈസൽസ് ജോൺ ഊരൂട്ടമ്പല 
ം അരുവക്കോട് പ്രൈസൽസ് ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കും 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ക്രിസ്റ്റൽ ലീന എസ് ഊരൂട്ടമ്പലം 
അരുവക്കോട് പ്രസൽസ് ഭവനിൽ ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-2021 - ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാവ് ജീവിച്ചിരിപ്പുണ്ട് മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 

അതനുസരിച 
ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


40 


ക്രിസ്റ്റൽ ലീന എസ് 
അലിൻ സി ജോൺ 


2 


മകൻ 


20 


3 


അലൻ സി ജോൺ 


മകൻ 


17 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9754 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ing 3-14189 / 2021 


11-10-2021 


അമ്മ 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാധവി പെരുമ്പഴതൂർ 
പി ഒ വണ്ടന്നൂർ കമല വിലാസത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ 
കൂവളശ്ശേരി പി ഒ കോട്ടമുകൾ അഭിനയം എന്ന വിലാസത്തിലെ താമസക്കാരനായ 

പരേതയുടെ മകൻ രജികുമാർ ആർ 
ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-12-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രജികുമാർ ആർ 


മകൻ 


44 


2 


രാജേഷ് ആർ 


മകൻ 


42 


3 


എം മഞ്ച് 


മകൾ 


41 


: എ 3 -13866 2021 


22-09-2021 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷീജ എസ് പൂഴനാട് പി 
ഒ കുന്നനാട് രോഹിണിയിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റശേഖരമംഗലം 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വിക്രമൻ കെ , പൂഴനാട് പി ഒ കുന്നനാട് രോഹിണിയിൽ , ബോധിപ്പിച്ച അപേക്ഷ 
ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മെനർ 

താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


57 


| 


2 


വിക്രമൻ കെ 
വിജീഷ് വി എസ് 
വൈശാഖ് വി എസ് 


മകൻ 


27 


3 


| മകൻ 


17 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9755 


Revenue Department 


02th November 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ing3-15440 / 2021 


27-10-2021 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലചന്ദ്രൻ ആശാരി ടി ചന്ദ്രാഭവ 
ൻ കഞ്ചിയൂർക്കോണം കാട്ടാക്കട പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കും 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൾ വില്ലേജിൽ പരേതൻറെ അമ്മ 
സരസ്വതി എൻ , ചന്ദ്രാഭവൻ കഞ്ചിയൂർക്കോണം കാട്ടാക്കട പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൾ പള്ളിച്ചൽ 
വീരണകാവ് ചെങ്കൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സരസ്വതി എൻ 


അമ്മ 


86 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9756 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


ing3-7422 / 2021 


16-10-2021 


കാട്ടാക്കട താലൂക്കിൽ മലയിങ്കീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ കെ പേയാട് പി ഒ 
തച്ചോട്ടുകാവ് എം എസ് നിവാസ് എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾക്കും 
മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിങ്കീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
സുശീല റ്റി , പേയാട് പി ഒ തച്ചോട്ടുകാവ് എം എസ് നിവാസ് , ബോധിപ്പിച്ച അപേക്ഷ മലയിങ്കീഴ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-05-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 4 ൻറെ സംരക്ഷണത്തിലാണ് . നുസരിച്ച് അവകാശ സർട്ടിഫിക്കറ 
റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനു 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സുശീല റി 


ഭാര്യ 


58 


2 


മകൻ 


41 


3 


മകൾ 


37 


4 


| ഷിബു എം എസ് 
ഷീജ എം എസ് 
മേരി ആൻ കാർഡോസ ( മരണപ്പെട്ട മകൻറ ഭാര്യ ) 
അന്ന എം എസ് ( ടി മകൻ ക 
ആദൽ എം എസ് ( ടി മകൻ 


36 


| മകന്റെ ഭാര്യ 
| പൗത്രി 


5 


14 


6 


പൗത്രൻ 


10 


ing3-13703 / 2021 


16-10-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർകൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രവീൺ കുമാർ വി മലയിൻകീഴ് പി 
ഒ വിളവൂർക്കൽ പൊറ്റയിൽ ആത്മ ഭവനിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിൽ ലഭിക്കുവാനുള്ള 
ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക് 
വില്ലേജിൽ പരേതൻറെ ഭാര്യ ജിഷ ജയൻ ജെ ജെ , മലയിൻകീഴ് പി ഒ വിളവൂർക്കൽ പൊറ്റയിൽ ആത്മ ഭവനിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വിളവൂർകൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച 
” അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ജിഷ ജയൻ ജെ ജെ 


ഭാര്യ 


32 


2 


നക്ഷത്ര പി ജെ 


മകൾ 


7 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9757 


Revenue Department 


02th November 2021 


ing3-15009 / 2021 


22-10-2021 


വ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ നായർ കെ വി മച്ചേൽ പ 
1 ഒ ഗവ .ഹോമിയോ ഹോസ്പിറ്റലിന് സമീപം ഐശ്വര്യ എന്ന വിലാസത്തിൽ 

എന്നയാളുടെ 

അവകാശികൾക്ക് 
പരേതൻറ പേരിൽ ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ മകൾ സ്മിതി കെ എസ് , മച്ചേൽ പി ഒ ഗവ .ഹോമിയോ 
ഹോസ്പിറ്റലിന് സമീപം ഐശ്വര്യ എന്ന വിലാസത്തിൽ ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ ഭാര്യ മാതാവ് എന്നിവർ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


42 


സ്മിത കെ എസ് 
സരിത അനിൽ 


2 


മകൾ 


39 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4 : 23-26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


